Regn .No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


e 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2019 


Reg. No . KL /TV( N)/ 634/2018- 20 


- 
കGOVERNN 


രള സർ 


ർക്കാർ 


WMENT OF 


KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2019 ഡിസംബർ 10 
10th December 2019 

1195 വൃശ്ചികം 24 
24th Vrischikam 1195 
1941 അഗ്രഹായനം 19 
19th Agrahayana 1941 


Vol. VIII | 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Labour Department 


NOTICES 


claim to be the dependents of the deceased should within 
15 days of the publication of this notice in the Kerala 
Government Gazette prefer their claim in writing before me 
and prove the same. If no such claims are received within 
the prescribed time the entire amount of compensation will 
be disbursed to the persons mentioned above. Claims 
preferred thereafter will not be considered . 


- (1) 
No. P -578/2019. 

5th November 2019 . 
Whereas the Oriental Insurance Company Limited has 
deposited with this Court a sum of 3 9 ,46 ,339 ( Rupees 
Nine lakhs fourty six thousand three hundred and 
thirtynine only ) as compensation to be distributed to the 
dependents of the deceased Sri Shajahan who met with a 
fatal accident while employed under Sri S . Nizarudheen 
and where as the Assistant Labour Officer , Nedumangad 
reported that, 
| 1 . Smt. Junaida Beevi, Riyas Manzil , Thottumukku , 

Tholikode, Vithura P. 0 . — Wife 
2. Sri Riyas, S ., Riyas Manzil, Thottumukku , Tholikode, 

Vithura P. 0 . -- Son 
3. Sri Anshad , S ., Riyas Manzil, Thottumukku , 

Tholikode, Vithura P. 0 . — Son 
are his only dependents as defined under Section 2 (1) 
( d ) of the Employees Compensation Act. Any others who 


- ശ്രീ . നിസാറുദ്ദീൻ എന്നയാളുടെ കീഴിൽ ജോലി നോക്കി 
വരവേ അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . ഷാജഹാന്റെആശി 
തർക്ക് എംപ്ലോയീസ് കോമ്പൻസേഷൻ തുക നൽകുന്നതിനായി 
ഓറിയന്റൽ ഇൻഷ്വറൻസ് കമ്പനി ? 9,46 ,339 ( ഒൻപത് ലക്ഷത്തി 
നാൽപ്പത്തി ആറായിരത്തിമുന്നൂറ്റിമുപ്പത്തൊമ്പത് രൂപ മാത്രം) 
ഈ ആഫീസിൽ കെട്ടി വച്ചിരിക്കുന്നു . അന്വേഷണം 
നടത്തിയതിൽ ടിയാന്റെ ആശ്രിതരായി 
-- 1. ശ്രീമതിജുനൈദാബീവി, റിയാസ്മൻസിൽ, തോട്ടുമുക്ക്, 

തൊളിക്കോട്, വിതുര പി . ഒ. - ഭാര്യ 
- 2. ശ്രീ . റിയാസ് എസ്., റിയാസ് മൻസിൽ, തോട്ടുമുക്ക്, 
-- തൊളിക്കോട്, വിതുര പി . ഒ. - മകൻ 
3. ശ്രീ . അൻഷാദ് എസ്., റിയാസ് മൻസിൽ, തോട്ടുമുക്ക്, 
- തൊളിക്കോട്, വിതുര പി. ഒ. - -മകൻ 


Gaz . No. 49 /2019 /DTP ( Labour). 


343 


10th DEC . 2019 ] 


LABOUR DEPARTMENT 


| 130 


എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന് തിരുവനന്തപുരം ഒന്നാം 
സർക്കിൾ അസിസ്റ്റന്റ് ലേബർ ആഫീസറുടെ റിപ്പോർട്ട് 
ലഭിച്ചിരിക്കുന്നു. ടിയാന്റെ ആശ്രിതർ എന്ന് മേൽ വിവരിച്ച 
നിർവ്വചനത്തിൽ ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലു 
മുണ്ടെങ്കിൽ ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 

രേഖപ്പെടുത്തുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ഈ 
ഓഫീസിൽ രേഖാമൂലം ഹാജരായി തെളിയിക്കേണ്ടതും അവധി 
കഴിഞ്ഞുള്ളഹർജികൾ പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


( 2 ) 


No. P . 741/ 2019 . 


5th November 2019. 


Whereas the New India Assurance Company Limited 
has deposited with this Court a sum of 3 11,43, 749 
(Rupees Eleven lakhs Forty three thousand Seven hundred 
and Forty Nine only ) as a compensation to be distributed 
to the dependents of the deceased Sri Ambili who met with 
a fatal accident while employed under Sri Dharmarajan and 
where as the Assistant Labour Officer, Neyyattinkara 
reported that 
- 1. Smt. Rema , Peyanthottam Veedu, Arumanoor, 

Poovar P. O . — Wife 
2. a + rya, Peyanthottam Veedu , Arumanoor, Poovar P . O . 

- - Daughter 
3. Lakshmi, Peyanthottam Veedu, Arumanoor, 

- Poovar P. 0 . - Daughter 

are his only dependents as defined under Section 
2 (1 ) (d ) of the Employee s Compensation Act. Any others 
who claim to be the dependents of the deceased should 
within 15 days of the publication of this notice in the 
Kerala Government Gazette prefer their claim in writing 
before me and prove the same. If no such claims are 
received within the prescribed time the entire amount of 
compensation will be disbursed to the persons mentioned 
above . Claims preferred thereafter will not be considered . 


No. P - 479/ 2019 . 

- 12th November 2019 . 
Whereas the New India Assurance Company Limited 
has deposited with this Court a sum of * 10 , 15 ,724 
(Rupees Ten lakhs fifteen thousand Seven hundred and 
twenty Four only) as compensation to be distributed to 
the dependents of the deceased Sri Narayanan who met 
with a fatal accident while employed under Sri Santhosh 
and where as the Assistant Labour Officer, Attingal 
reported that, 
1. Smt. Geetha , Neethu Bhavan , 4 , Muttachal, Nagoor, 

Vellalloor, Thiruvananthapuram — Wife 
2. Smt. Thankamma, Neethu Bhavan , 4 , Muttachal, 

Nagoor, Vellalloor, Thiruvananthapuram — Mother 
are his only dependents as defined under Section 2 (1 ) 
(d ) of the Employees Compensation Act. Any others who 
claim to be the dependents of the deceased should within 
15 days of the publication of this notice in the Kerala 
Government Gazette prefer their claim in writing before me 
and prove the same. If no such claims are received within 
the prescribed time the entire amount of compensation will 
be disbursed to the persons mentioned above. Claims 
preferred thereafter will not be considered . 


| ശ്രീ . ധർമ്മരാജൻ എന്നയാളുടെ കീഴിൽ ജോലി നോക്കി 
വരവെ അപകടമുണ്ടായി മരണമടഞ്ഞ ശീ . അമ്പിളിയുടെ 
ആശ്രിതർക്ക് എംപ്ലോയീസ് കോമ്പൻസേഷൻ തുക നൽകുന്ന 
തിനായി ന്യൂ ഇന്ത്യ അഷ്വറൻസ്കമ്പനി ? 11,43,749 ( പതിനൊന്ന് 
ലക്ഷത്തി നാൽപത്തി മൂന്നായിരത്തി എഴുന്നൂറ്റിനാൽപ്പത്തി 
ഒൻപത് രൂപ മാത്രം) ഈ ആഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു . 
അന്വേഷണം നടത്തിയതിൽ ടിയാന്റെ ആശ്രിതരായി 
- 1. ശീമതി രമ , പേയം തോട്ടം വീട്, അ രു മാ നൂർ, 

പൂവാർ പി . ഒ . ഭാര്യ 
2. ആര്യ, പേയംതോട്ടം വീട്, അരുമാനൂർ, പൂവാർ പി . ഒ . 

മകൾ 
3. ലക്ഷമി, പേയംതോട്ടം വീട്, അരുമാനൂർ, പൂവാർ പി. ഒ . 

മകൾ 

എന്നിവർ മാത്രമേഉള്ളൂവെന്ന് നെയ്യാറ്റിൻകര അസിസ്റ്റന്റ് 
ലേബർ ആഫീസറുടെ റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . ടിയാന്റെ 
ആശ്രിതർ എന്ന് മേൽ വിവരിച്ച നിർവചനത്തിൽ ഉൾപ്പെടു 
ന്ന വ രായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ രേഖപ്പെടുത്തുന്ന തീയതി മുതൽ 
15 ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി 
തളി യി ക്കേ ണ്ട തും അ വ ധി കഴി ഞ്ഞുള്ള ഹർജി കൾ 
പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


- ശ്രീ . സന്തോഷ്എന്നയാളുടെ കീഴിൽ ജോലി നോക്കി വരവേ 
അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ. നാരായണന്റെആശ്രിതർക്ക് 
എംപ്ലോയീസ് കോമ്പൻസേ ഷൻ തുക നൽകു ന്ന തി നായി 
ന്യൂ ഇന്ത്യാ അഷ്വറൻസ് കമ്പനി ? 10,15 ,724 (പത്ത്ലക്ഷത്തി 
പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് രൂപ മാത്രം) ഈ 
ആഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു. അന്വേഷണം നടത്തിയതിൽ 
ടിയാന്റെ ആശ്രിതരായി 
-- 1. ശ്രീമതി ഗീത , നീതു ഭവൻ, മുട്ടച്ചൽ, വെള്ളല്ലൂർ, നഗരൂർ, 

തിരുവനന്തപുരം- - ഭാര്യ 
2. ശ്രീമതി തങ്കമ്മ, നീതു ഭവൻ, മുട്ടച്ചൽ, വെള്ളല്ലൂർ, 

നഗരൂർ, തിരുവനന്തപുരം -- മാതാവ് 
എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന് ആറ്റിങ്ങൽ അസിസ്റ്റന്റ് 
ലേബർ ആഫീസറുടെ റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . ടിയാന്റെ 
ആശ്രിതർ എന്ന് മേൽ വിവരിച്ച് നിർവ്വചനത്തിൽ ഉൾപ്പെടുന്ന 
വരായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ രേഖപ്പെടുത്തുന്ന തീയതി മുതൽ 
15 ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി 

തെളി യി ക്കേ ണ്ടതും അവധി കഴി ഞ്ഞുള്ള ഹർജി കൾ 
പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 

( 4) 
No. P - 654/2019. 

12th November 2019. 
Whereas the New India Insurance Company Limited 
has deposited with this Court a sum of 3 10 , 77 , 313 
(Rupees Ten lakhs Seventy Seven Thousand Three 
Hundred and thirteen only ) as compensation to be 
distributed to the dependents of the deceased 
Sri Gopalan who met with a fatal accident while employed 
under Sri . Chandra Babu and where as the Assistant 
Labour Officer, Attingal reported that, 


344 


10th DEC. 2019 ] 


LABOUR DEPARTMENT 


131 


employed as an Estate Watcher at Shaliacary Estate , 
Punalur, as a Contract/ Permanent employee , and where as 
it is reported that Smt. Saburath w / o Ibrahimkutty , 
LCP Quarters , Shaliacary Estate, Shaliacary P . O . 
( Now residing at C / o Nimisha Ibrahim, Quarters No. F40, 
Kerala University Campus , Karyavattam P . O ., 
| Thiruvananthapuram - 695 581) is his only dependent as 

defined under Section 2 ( 1) ( d ) of the Employees 
Compensation Act. Any others who claim to be the 
dependent of the deceased should within 15 days of the 
publication of this notice in the Kerala Government Gazette 
prefer their claim in writing before me and prove the same. 
If no such claims are received within the prescribed time 
the entire amount of Compensation will be disbursed to 
the person mentioned above. Claims preferred thereafter 
will not be considered . 


| 1. Smt. Lalitha, Kanjiram Vila Veedu , Madappad , 

Muttachaal, Vellalloor P. O ., Nagaroor — Wife 
2. Kumari Arya , Kanjiram Vila Veedu , Madappad , 

Muttachaal, Vellalloor P. O ., Nagaroor — Daughter 
3. Kumari Athira, Kanjiram Vila Veedu , Madappad , 

Muttachaal, Vellalloor P. O ., Nagaroor — Daughter 
are his only dependents as defined under Section 2 ( 1) 
( d ) of the Employees Compensation Act. Any others who 
claim to be the dependents of the deceased should within 
15 days of the publication of this notice in the Kerala 
Government Gazette prefer their claim in writing before me 
and prove the same. If no such claims are received within 
the prescribed time the entire amount of compensation will 
be disbursed to the persons mentioned above . Claims 
preferred thereafter will not be considered . 

- ശ്രീ . ചന്ദ്രബാബു എന്നയാളുടെ കീഴിൽ ജോലി നോക്കി 
വരവേ അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . ഗോപാലന്റെ 
ആശ്രിതർക്ക് എംപ്ലോയീസ് കോമ്പൻസേ ഷൻ തുക 
നൽകുന്നതിനായി ഓറിയന്റൽ ഇൻഷ്വറൻസ് കമ്പനി ? 10,77,313 
(പത്ത് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തിമുന്നൂറ്റി പതിമൂന്ന് 
രൂപ മാത്രം) ഈ ആഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു. അന്വേഷണം 
നടത്തിയതിൽ ടിയാന്റെ ആശ്രിതരായി 
1. ശ്രീമതി ലളിത , കാഞ്ഞിരംവിള വീട്, മാടപ്പാട്, മുട്ടച്ചാൽ, 

വെള്ളല്ലൂർ പി. ഒ., നഗരൂർ - ഭാര്യ 
2. കുമാരി ആര്യ, കാഞ്ഞിരംവിള വീട്, മാടപ്പാട്, മുട്ടച്ചാൽ, 

വെള്ളല്ലൂർ പി. ഒ., നഗരൂർ - മകൾ 
3. കുമാരി ആതിര, കാഞ്ഞിരംവിള വീട്, മാടപ്പാട്, മുട്ടച്ചാൽ, 

വെള്ളല്ലൂർ പി. ഒ., നഗരൂർ - മകൾ 

എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന് ആറ്റിങ്ങൽ അസിസ്റ്റന്റ് 
ലേബർ ആഫീസറുടെ റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. ടിയാന്റെ 
ആശ്രിതർ എന്ന് മേൽ വിവരിച്ച നിർവ്വചനത്തിൽ ഉൾപ്പെടുന്ന 
വരായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ രേഖപ്പെടുത്തുന്ന തീയതി മുതൽ 
15 ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി 
തെളി യി ക്കേ ണ്ടതും അവധി കഴി ഞ്ഞുള്ള ഹർജി കൾ 
പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


- പുനലൂർ ചാലിയക്കര എസ്റ്റേറ്റ് വാച്ചറായി ജോലി നോക്കി 
വരവേ അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . ഇബ്രാഹിം കുട്ടി 
യുടെആശ്രിതർക്ക് എംപ്ലോയീസ് കോമ്പൻസേഷൻ നൽകുന്ന 
തിനായി ? 9,99, 859 (ഒൻപതുലക്ഷത്തി തൊണ്ണൂറ്റൊൻപതി 
നായിരത്തി എണ്ണൂറ്റി അൻപത്തിയൊൻപത് രൂപ മാത്രം) ഈ 
ഓഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു . അന്വേഷണം നടത്തിയതിൽ 
എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് സെക്ഷൻ 2 (1) ( ഡി ) 
പ്രകാരം ടിയാന്റെ ആശ്രിത യായി ശ്രീമതി സബു റത്ത് 
w /o ഇബ്രാഹിം കുട്ടി, LCP ക്വാർട്ടേഴ്സ്, ചാലിയക്കര എസ്റ്റേറ്റ്, 
ചാലി യ ത ര പി . ഒ ., പുനലൂർ (ഇപ്പോഴത്തെ വിലാസം 
C / o നിമിഷ ഇബാ ഹിം , ക്വാർട്ടേഴ്സ് നമ്പർ എഫ്. 40, 
കേരള യൂണി വേഴ് സിറ്റി കാമ്പ സ്, കാര്യ വട്ടം പി . ഒ., 
തിരുവനന്തപുരം- 695 581 ) മാത്രമേ ഉള്ളൂവെന്നും റിപ്പോർട്ട് 
ലഭിച്ചിരിക്കുന്നു. ടിയാന്റെ ആശ്രിതർ എന്ന് മേൽ വിവരിച്ച് 
നിർവ്വ ച ന ത്തിൽ ഉൾപ്പെടു ന്ന വ രായി വേറെ ആരെങ്കിലു 
മുണ്ടെങ്കിൽ ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
| പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം 
ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി തെളിയിക്കേണ്ടതും 
അവധി കഴി ഞ്ഞുള്ള ഹർജി കൾ പരി ഗ ണി ക്കപ്പെടു ന്ന 
തല്ലാത്തതുമാകുന്നു . 


Office of the Industrial 
Tribunal, Housing Board 
Building , 4th Floor, 
Santhi Nagar , 
Thiruvananthapuram . 


( Sd.) 
Employees Compensation 

Commissioner. 


NOTICES 


(1) 


No. P . 1166/2018 . 

7th November 2019 . 
Whereas The New India Assurance Company Ltd . & 
Reghu , Madathil House , Kureepuzha, Kavanadu P . O ., 
Kollam have deposited with this court a sum of 7 7 ,26, 045 
(Rupees Seven Lakh Twenty Six Thousand and Forty five 
only ) as compensation to be distributed to the dependents 
of the deceased Sri Jesman who met with a fatal accident 
while employed as driver of the water Scooter bearing 
Register Number KIV /KLM /PV /0033/2011, and where as it 
is reported that 1 . Janaja Jesman , W / o Late Jesman , 
Thenguvilaveedu , Cherunniyur P . 0 ., Varkkala , 
2 . Jithin Jesman , S / o Late Jesman , Thenguvilaveedu , 
Cherunniyur P. 0 ., Varkkala, 3 . Jibin Jesman , S/ o Late 
Jesman , Thenguvilaveedu , Cherunniyur P. O ., Varkkala are 
his only dependents as defined under Section 2 ( 1) (d ) of 
the Employees Compensation Act. Any others who claim 
to be the dependents of the deceased should within 15 


No. P. 832/ 2019 . 


5th November 2019 . 


Whereas Divisional Manager, United India Insurance 
Company Ltd ., Kollam has deposited with this court a sum 
of 3 9,99, 859 ( Rupees Nine Lakh Ninety Nine Thousand 
Eight Hundred and Fifty Nine only ) as compensation 
to be distributed to the dependents of the deceased 
Sri Ibrahim Kutty, who met with a fatal accident while 


345 


10th DEC . 2019 ] 


LABOUR DEPARTMENT 


132 


days of the publication of this notice in the Kerala കാര്യാലയം, തൃശ്ശൂർ, എംപ്ലോയീസ് കോമ്പൻസേഷൻ 
Government Gazette prefer their claim in writing before me അയ്യന്തോൾ. 

കമ്മീഷണർ. 
and prove the same. If no such claims are received within 
the prescribed time the entire amount of Compensation will 

NOTICE 
be disbursed to the persons mentioned above . Claims 

No. ECC -652/2014. 

7th November 2019. 
preferred thereafter will not be considered . 
KIV / KLM/PV / 0033 / 2011 നമ്പർ വാട്ടർ സ്കൂട്ടറിൽ 

Whereas Kozhikode District Fire Officer has deposited 
ഡവറായി ജോലി നോക്കി വരവേ അപകടമുണ്ടായി മരണ with this Court an amount of 7 9 ,72, 556 (Rupees Nine 
മടഞ്ഞ ശ്രീ . ജെസ്മന്റെ ആശിതർക്ക് എം പ്ലാ യീസ് Lakh Seventy two Thousand Five Hundred and Fiftysix 
കോമ്പൻസേഷൻ നൽകുന്നതിനായി ? 7,26 ,045 ( ഏഴുലക്ഷത്തി 

only) towards compensation payable to the dependents of 
ഇരുപത്താറായിരത്തി നാൽപത്തിയഞ്ച് രൂപ മാത്രം) ഈ 

the deceased Kanakadas who died due to acute chest pain 
ഓഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു . അന്വേഷണം നടത്തിയതിൽ, 
എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് സെക്ഷൻ 2 (1) ( ഡി ) 

while he was working as a Home Guard under the 
പ്രകാരം ടിയാന്റെ ആശ്രിതരായി 1. ശ്രീമതി ജനജ ജസ്ഥൻ, 

Opposite Parties in Kerala Fire and Rescue service on 
തെങ്ങു വി ള വീട്, ചെറു ന്നി യൂർ പി . ഒ ., വർക്ക് ല 10 - 9 - 2011 . The Assistant Labour Officer 1st Circle 
2. ശ്രീ . ജിതിൻ ജസ്ലൻ, തെങ്ങുവിളവീട്, ചെറുന്നിയൂർ പി . ഒ., Kozhikode has reported that ( 1) Smt. Vijayalakshmi (Wife ), 
വർക്ക ല , 3. ശീ . ജിബിൻ ജസ്മൻ, തെങ്ങു വിള വീട്, ( 2) Nikhil (Son ), ( 3) Kumari Nikhitha (daughter), 
ചെറുന്നിയൂർ പി . ഒ., വർക്കല എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും 

- Kayakkapoyil ( House ), Kakkodi, Kozhikode are his only 
റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. ടിയാന്റെ ആശ്രിതർ എന്ന് മേൽ 

dependents as defined under Section 2 ( 1 ) ( d ) of the 
വി വ രിച്ച നിർ വ ച ന ത്തിൽ ഉൾപ്പെടു ന്ന വ രാ യി വേറെ 
ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 

Employees Compensation Act, 1923 any other claiming to 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം 

be such dependents should within 15 days of the 
ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി തെളിയിക്കേണ്ടതും publication of this notice in the Kerala Government Gazette 
അവധി കഴി ഞ്ഞുള്ള ഹർജി കൾ പരിഗണിക്കപ്പെടുന്ന ത prefer their claims in writing before me and from the same. 
ല്ലാത്തതുമാകുന്നു . 

If no such claims are received within the prescribed time 

the entire amount of compensation will be disbursed to the 
Office of the Employees Compensation 

(Sd .) 

persons mentioned above and claim preferred thereafter 
Commissioner, First Floor, Water 

Employees 
Authority Building, Near Civil 

will not to be considered . 

Compensation 
Station , Kollam . 

Commissioner 

10 - 9 - 2011 -ാം തീയതി കേരള ഫയർ ആന്റ് റെസ്ക 

സർവ്വീസ് ഗവൺമെന്റ് ഓഫ് കേരളയുടെ കീഴിൽ ജോലി 
നോട്ടീസ് 

ചെയ്യവെ ഹൃദയാഘാതംമൂലം മരണപ്പെട്ട കനകദാസൻ എന്ന 
ബി - 1000 / 2019 

2019 നവംബർ 13 . 

തൊഴിലാളിയുടെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
നമ്പർ ECC 736/ 2016 . 

നൽകുന്നതിനായി 3 9, 72, 556 ( ഒൻപത് ലക്ഷത്തിഎഴുപത്തി 

രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയാറ് രൂപ മാത്രം) ഈ 
| ശ്രീ . ഷബീർ S /oഹുസൈൻ, മാലിക്കുളം വീട്, പാപ്പാളി, 

കോടതിയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. തൊഴിലാളി നഷ്ടപരിഹാര 
അണ്ടാതോട് പി. ഒ., ചാവക്കാട് എന്നയാൾ ജോലിക്കിടയിൽ ആക്ടിലെ 2(1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം 
മരണപ്പെട്ടതിനാൽ ടിയാന്റെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം ടിയാന്റെ ആശ്രിതരായി (1) ശ്രീമതി. വിജയലക്ഷ്മി (ഭാര്യ ), 
നൽകുന്നതിനായി 3 9, 57 ,714 ( ഒൻപത് ലക്ഷത്തി അമ്പത്തി ( 2) നിഖിൽ (മകൻ), ( 3) നികിത (മകൾ), കായക്കപൊയിൽ, 
ഏഴായിരത്തി എഴുനൂറ്റി പതിനാല് രൂപ മാത്രം) കേസിലെ 2 -ാം 

കക്കോടി, കോഴിക്കോട് എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന് 
എതിർ കക്ഷിയായ ഓറിയന്റൽ ഇൻഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് 

കോഴി ക്കോട് ഒന്നാം സർക്കിൾ അസിസ്റ്റന്റ് ലേബർ 
ഈ കാര്യാലയത്തിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള 
ന ഷ് ട പ രി ഹാരം നിയ മ ത്തിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് 

ഓഫീസർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ കാ രമുള്ള 
അനുസരിച്ചുള്ള നിർവചന പ്രകാരം ടിയാന്റെ ആശ്രിതരായി 

-- ആശിത രാ ണെന്ന് അവ കാ ശ പ്പെടുന്ന മറ്റ് ആരെങ്കിലും 
1. ശീമ തി ഫാത്തിമ ( മാ താ വ് ), 2 . ശീമ തി സഫീന ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
( സ ഹോ ദ രി ) എന്നിവർ മാത്രമെ ഉള്ളൂവെന്ന് ചാവക്കാട് ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം 
അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. 

എന്റെ മുമ്പാകെ എഴുതി സമർപ്പി ക്കേ ണ്ട തും ആ യാത് 
പരേതനായ തൊഴിലാളിയുടെആശ്രിതരാണെന്ന് അവകാശ 

തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
പ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം 
ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 

അവകാശ വാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ട പരിഹാരത്തുക 
15 ദിവസത്തിനകം ഈ കോടതിമുൻപാകെ എഴുതി സമർപ്പി 

-- മു ഴു വനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിത രണം 
ക്കേ ണ്ടതും ആയത് തെളിയിക്കേ ണ്ട തു മാ ണ്. നിർദ്ദിഷ് ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന അവകാശ 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ വാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ്. ആയതിനുശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 

പ്രിസൈഡിംഗ് 
ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിന്റെ 

ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ & ഓഫീസർ, 
എംപ്ലോയീസ് കോമ്പൻസേഷൻ ഇൻഡസ്ട്രിയൽ 

കമ്മീഷണറുടെ കാര്യാലയം, ട്രൈബ്യൂണൽ & എംപ്ലോയീസ് 
346 
കോഴിക്കോട്. 

കോമ്പൻസേഷൻ കമ്മീഷണർ. 


( ഒപ്പ്) 


